Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL/ TV( N )/ 634/2015- 17 


GOVERN 


കേര 


രള സർക്ക 
NMENT OF 


ർക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ഒക്ടോബർ 25 
25th October 2016 

1192 തുലാം 9 
9th Thulam 1192 


നമ്പർ 


| 42 


Vol. V 


Vol. V 


J 


No. 


Thiruvananthapuram , 

Tuesday 


1938 കാർത്തികം 3 
3rd Karthika 1938 


PART III 
Commissionerate of Land Revenue 


L . A . Notifications and Declarations 


ERNAKULAM DISTRICT 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ എ1- 726 /2016 . 

2016 സെപ്റ്റംബർ 7. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട 
ഭൂമിയുടെ സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരി 
ക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിലെ സർ വേ 
പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ 
പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ 
അതിർത്തി തിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും 1961- ലെ 
കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 6 -ാം 
വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു. 

- താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ 
അവകാശംഉണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
സർവ്വേയറുടെ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു . 
കൊടു ക്കു ന്ന തിനും അതിനോടു ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 
നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


| പ്രസ്തുത ആക്ടിലെ 6 (2) പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്ന രേഖകളിൽ അവകാശബന്ധമുള്ള ഏതൊരാൾക്കുമുള്ള 
സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

- പ്രസ്തുത ആക്ടിലെ 6 -ാം വകുപ്പു പ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും: 
- ( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യം ഉണ്ടായേക്കാവുന്ന വല്ല 
മര ങ്ങ ളോ , കുറ്റിക്കാടുകളോ, വേലികളോ, 

നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ 
മറ്റ് തട സ്സ ങ്ങ ളോ 15 ദിവ സ ത്തി നകം മുറിച്ചു 

കളയുകയോ, നീക്കം ചെയ്യുകയോ ചെയ്ത് 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ 

മെന്നും; 
( ബി ) കൊടി പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും 

നിയോ ഗിച്ച് അ തത് സമയം ആ വ ശ്യ 
മായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 


( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആൿടോ 
അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവ്വേയർ ക്ക് നൽക ണ മെന്നും ഇതിനാൽ 

ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ കാ രമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
ക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്ടിലും 
അതുപ്രകാരം ഉണ്ടായിട്ടുള്ള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ള 
തുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ നിന്നും വസൂലാക്കുന്ന 
തുമാണ്. 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


ജില്ല എറണാകുളം. 


താലൂക്ക് - കണയന്നൂർ. 


വില്ലേജ് - എറണാകുളം. 


സർവ്വേ നമ്പർ - 552 , 551, 844, 553 , 580. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ ), 
എൻ. എച്ച്. നമ്പർ 3, വൈറ്റില . 


